Reg. No. KL ;TV( N )/12 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol . XXIX ] Trivandrum , Friday, 


25th May 1984 

No. 420 
4th Jyaistha 1906 (Saka) 


1961 - ലെ സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 
ആക°ടിലെ 13 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 


1 . താഴെ പറയുന്നഉപദേശങ്ങളിലെ സർവ്വ ഇപ്പോൾ പൂർത്തിയാക്കിയിരി 
ക്കുന്നതായി 1961 - ലെ കേരള സർവ്വയും അ ത ി ര ത ി യും സംബന്ധിച്ച 
ആക്ടിലെ (1961- ലെ 3 -ാം ആക്ട°) 13 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു . 

2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം 
ഒരു സിവിൽ കോടതിയുടെ ഡി കിമുലം ഇതിനാൽ പരസ്യം ചെയ്യുന്ന സർബ 
ceb ഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവ്വ റിക്കാർഡ് അതിൽ നിർണ്ണയിക്കു 
കയും. രേഖപ്പെടുത്തുകയും ചെ ° തിട്ടുളള അതിരുകൾ ശരിയായി നിർണ്ണയി 
ക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ തർക്കമറ തെളിവാ 
യിരിക്കുമെന്നതാണ് 

(1) 
Ref , c . 304183 . 

1984 മെയ് 21 . 
പദേശത്തിൻറെ വിവരങ്ങൾ 

ജില്ല - പാലക്കാട്ട 


താലുക്ക്” -ഒററപ്പാലം, 

വില്ലജ °-ഷൊർണ്ണൂർ- I. 

ദേശം കാരക്കാട്. 
പൂർത്തിയായ ഫീൽഡ് നമ്പരുകൾ -- 1111/ 1 , 12 , 13, 111B/ 2 and 111B / 3 . 

GPT . 33/ 1933 / V : 


(2) 


- Ref. c . 378/83 . 


1984 മേയം 21. 


പദേശത്തിൻറെ വിവരങ്ങൾ 


ജില്ല പാലക്കാട് 
താലൂക - പാലക്കാട് : വില്ലേജ° -പുതുപ്പരിയാരം- II 

ദേശം - പുതുപ്പരിയാരം. 
പൂർത്തിയായ ഫീൽഡു നമ്പരുകൾ -211 /7, 212/9, 10 , 11 , 12, 13 and 

324/5 . 


( Sd .) 
Special Tahsildar, 
Land Acquisition (Railways), 

Ottapalam . 


PRINTED AND PUBLISHED BY THE 6. G. P. AT THE GOVERNMUNT PRESS, 

TRIVANDRUM , 1984 . 


Reg.No.KLTVA 


Gavecpment of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


25th May 1984 


Vol. XXIX ] Trivandrum , Friday, 


[No: 421 


4th Jyaistha 1906 


GOVERNMENT OF KERALA 


Agriculture (Forest Special- A ) Department 


NOTIFICATION 


No. 8906 /FSA2/84 /AD . 

Daled , Trivandrum , 18th May, 1984. 
S. R. O. No. 530 /84. - In exercise of the powers conferred by section 7 of 
the Kerala Private Forests (Vesting and Assignment ) Act, 1971 ( 26 of 1971) , 
the Government of Kerala hereby make the following amendment to the 
notification No. 57817 /FS2-1/75 /AD dated the 27th November, 1975 published 
as S.R.O. No. 1139/75 in the Kerala Gazette Extraordinary No. 708 dated the 
28th November, 1975, as subsequently amended , namely : 

AMENDMENT 


In the said notification under the heading person , for the entry 
Shri . T. Ramachandran , Principal Sub -Judge , Trichur the entry 
Shri T. Ramachandran , 

Additional District Judge , Trichur shall be 
substituted . 


By order of the Governor, 

S. GOPALAN, 
Agricultural Production Commissioner 


33 /1934/MC. 


2 


Explanatory Note 


( This does not form part of the notification , but is intended to indicate its 
general purport) . 


At the time of appointment of Shri T. Ramachandran as Forest Tribunal, 
Manjeri, he was working as Additional District Judge, Trichur and not as 
Principal Sub -Judge, Trichur . Government, therefore , have decided to 
correct the designation as Additional District Judge by amending the Notifica 
tion No. 57817/FS2-1/75/AD dated the 27th November 1975, published in the 
Kerala Gazette Extraordinary No. 708 dated the 28th November, 1975 , as 
subsequently amended by notification No. 48222/ FS -A2/83 /AD dated 7th 
November, 1983, published in the Gazette Extraordinary No. 1385 dated the 
17th November , 1983. This notification is intended for the above purpose. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1984 . 


Reg. No. KL/TV( N)/12 


Government of Kerala 

1984 


KERALA GAZETTE 


EXTRAORDINARY . 
PUBLISHED BY AUTHORITY 


Vol. XXIX ] 


25th May 1984 
Trivandrum , Friday , 

[ No.422 
4th Jyaistha 1906 ( Saka) 


കേരള സർക്കാർ 


ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖവും ( എച്ച്) വകുപ്പ് 

വിജ്ഞാപനം 


നമ്പർ, 32087/ എച്ച° 3/83/ വി.എഫ്.ആൻറ് പി . 

തിരുവനന്തപുരം, 1984 മേയം 17, 
എസ്. ആർ. ഒ. നമ്പർ 531 / 84. - ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം, അനു 

ദം (I) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട 
പതി 1963 മേയ് 31 -ാം തീയതിയിലെ 2-4-63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനം മൂലം കേരള സംസ്ഥാനത്ത്യുണിയൻ :ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ്" 
ആക°° (1962- ലെ 21 )് ( പ്രകാരമുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന്, 
യത്കണ്ണൂർമുനിസിപ്പാലിററിയിൽ പോസ്ററ് ആൻറ് ടെലഗ്രാഫ് ഡിപ്പാർ 
ട്ടുമെൻറിന് കോ -ആക്സിയൽ കേബിൽ സ ° റഷനും സ്ററാഫ ക്വാർട്ടേ 

നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നാ ആവശ്യമുണ്ടാകാനിടയു 

കേരള സർക്കാരിനു തോന്നുന്നതിനാലും; 
ഇപ്പോൾ അതിനാൽ അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
പ്രസ്തുത ആക°s ° 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു : 
33/1935/ 84/ V : 


അതാ 


ഴ്സും 


ണ്ടന്നാ 


താ 


° 


പട്ടിക 
ജില്ല -കണ്ണൂർ 

കണ്ണൂർ 
പില്ലേജ് അല്ലെങ്കിൽ അംശവും ദേശവും -- കണ്ണൂർ 1 , കണ്ണൂർ 

കാർ 
മുനിസിപ്പാലിററി കണ്ണൂർ വാർഡ്-1 

ബ്ലോ " _ :16 . 
(സുമാർ വിസ്തീർണ്ണമാണ് നല്കിയിരിക്കുന്നത്) 
സർവ്വേനമ്പർ 839/3 (ഭാഗം) 
തരംതിരിക്കൽ പുരയിടം 
വിസ്തീർണ്ണം-0.1600 ഹെക്ടർ 


ഗവർണറുടെ ഉത്തരവു പ്രകാരം; 

വി , എ . അഗസ്റ്റിൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി 


വിശദീകരണക്കുറിപ്പ 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വള 
പ്പെടുത്തുന്നതിനു ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്) . 

ഇൻഡ്യൻ പ്രസിഡന്റ ° 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ ° ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കാനുളള അധികാരം കേരള സർക്കാരിനെ അവരുടെ 
സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത് കണ്ണൂർ മുനിസിപ്പാലിററിയിൽ 
പോസ്റ° ആൻറ് ടെലഗ്രാഫ ഡിപ്പാർട്ടു മെന്റിന് കോ - ആക്സിയൽ 
കേബിൽ , സ്റേറഷനും സ്ററാഫ ക്വാർട്ടേഴ്സും ആവശ്യമാണെന്ന് 
സംസ്ഥാന സർക്കാരിന് ബോദ °ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു. 

മേൽപ്പാലം ആവര്യത്തിനുവേണ്ടിയുളളതാണ് ഈ വിജ്ഞാപനം. 


PRINTOU AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 


